O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2022 ഫെബ്രുവരി 22 
Tuesday , 22nd February 2022 


1191 കുംഭം 10 
10th Kumbham 1197 


1943 ഫാൽഗുനം 3 
3rd Phalguna 1943 


നമ്പർ 


8 


വാല്യം 11 
Vol . XI 


No. 


Part I -Section ( iii ) 


Law Department 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


22nd February 2022 


KERALA GAZETTE 


1 


നിയമ ( നിയമനിർമ്മാണം - എച്ച് ) വകുപ്പ് 


വിജ്ഞാപനം 


2021 നവംബർ 14 


നമ്പർ 3110 ലെഗ്.എച്ച് .2 / 2021 / നിയമം . 


തിരുവനന്തപുരം , 


1197 തുലാം 29 
1943 കാർത്തികം 23 . 


കേരള സംസ്ഥാന നിയമസഭയുടെ താഴെപ്പറയുന്ന ആക്റ്റ് പൊതുജനങ്ങളുടെ അറിവിലേക്കായി 
ഇതിനാൽ പ്രസിദ്ധപ്പെടുത്തുന്നു . നിയമസഭ പാസ്സാക്കിയ പ്രകാരമുള്ള ബില്ലിന് 2021 നവംബർ 13 -ാം 
തീയതി ഗവർണ്ണറുടെ അനുമതി ലഭിച്ചു . 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം , 


വി . ഹരി നായർ , 
നിയമ സെക്രട്ടറി . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


2 


KERALA GAZETTE 


Part I -Section ( iii ) 


2021 - ലെ 34 -ാം ആക്റ്റ് 


2021 - ലെ കേരള സഹകരണ സംഘ ( ഭേദഗതി ) ആക്റ്റ് 
1969 - ലെ കേരള സഹകരണ സംഘ ആക്റ്റ് വീണ്ടും 

ഭേദഗതി ചെയ്യുന്നതിനുള്ള 


ഒരു 


ആക്റ്റ് 


പീഠിക - 1969 - ലെ കേരള സഹകരണ സംഘ ആക്റ്റ് ( 1969 - ലെ 21 ) ഇതിനു ശേഷം കാണുന്ന 
ആവശ്യങ്ങൾക്കായി വീണ്ടും ഭേദഗതി ചെയ്യുന്നത് യുക്തമായിരിക്കയാൽ , 


ഭാരത റിപ്പബ്ലിക്കിന്റെ എഴുപത്തിരണ്ടാം സംവത്സരത്തിൽ താഴെപ്പറയും പ്രകാരം നിയമമുണ്ടാക്കുന്നു . 

1. ചുരുക്കപ്പേരൂം ( പാരംഭവും . ( 1 ) ഈ ആക്റ്റിന് 2021 - ലെ കേരള സഹകരണ സംഘ ( ഭേദഗതി ) 
ആക്റ്റ് എന്ന് പേര് പറയാം . 


( 2 ) 2 -ാം വകുപ്പിന്റെ ( ii ) -ാം ഖണ്ഡവും 9 -ാം വകുപ്പിന്റെ ( i ) -ാം ഖണ്ഡവും 2020 ജനുവരി 15 -ാം 
തീയതി പ്രാബല്യത്തിൽ വന്നതായി കരുതപ്പെടേണ്ടതും 9 -ാം വകുപ്പിന്റെ ( ii ) -ാം ഖണ്ഡം 2020 ഏപ്രിൽ 
11 -ാം തീയതി പാബ ല്യ ത്തിൽ വന്ന തായി ക ര ത പ്പെ ടേ ണ്ട തും ശേഷിക്കുന്ന വ്യവസ്ഥ കൾ 

രു 
2021 ഫെബ്രുവരി 12 -ാം തീയതി പ്രാബല്യത്തിൽ വന്നതായി കരുതപ്പെടേണ്ടതുമാണ് . 
2. 2 -ാം വകുപ്പിന്റെ ഭേദഗതി . - 1969 - ലെ കേരള സഹകരണ സംഘ ആക്ടിലെ ( 1969 - ലെ 21 ) 

-ലെ 
( ഇതിനുശേഷം പ്രധാന ആക്ട് എന്നാണ് പരാമർശിക്കപ്പെടുക ) 2 -ാം വകുപ്പിൽ , 

( i ) ( എബി ) ഖണ്ഡത്തിനുശേഷം താഴെപ്പറയുന്ന ഖണ്ഡം ചേർക്കേണ്ടതാണ് , അതായത് : 

" ( എസി ) “ ആനന്ദ് മാതൃകാ ക്ഷീര സഹകരണ സംഘം ” എന്നാൽ സംഘത്തിന്റെ പ്രവർത്തന 
പരിധിക്കുള്ളിൽ പാലും പാലുൽപ്പന്നങ്ങളും സംഭരിക്കുക , വിപണനം നടത്തുക , വിപണിയിൽ മിച്ചം 
വരുന്ന പാൽ മേഖലാ സഹകരണ ക്ഷീരോൽപ്പാദന യൂണിയനിൽ നൽകു ക , ക്ഷീരകർഷകർക്ക് 
സാമഗി കൾ പ്രദാനം ചെയ്യുക എന്നീ പ്രധാന ഉദ്ദേശ്യ ങ്ങ ളോടു കൂടി 1980 ജനു വരി 1- നോ 
അതിനുശേഷമോ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും ആനന്ദ് മാതൃകയിലുള്ള മാതൃകാ ബെലാ പ്രകാരം 
പ്രവർത്തിച്ചുവരുന്നതും മറ്റു വിധത്തിൽ ക്ഷീരോൽപാദക സഹകരണ സംഘം എന്നറിയപ്പെടുന്നതുമായ 
പ്രാഥമിക ക്ഷീര സഹകരണ സംഘം എന്നർത്ഥമാകുന്ന ; ' ; 

( ii ) ( ഐഎ ) ഖണ്ഡത്തിന് പകരം താഴെപ്പറയുന്ന ഖണ്ഡം ചേർക്കേണ്ടതാണ് , അതായത് 


( 


4 


“ ( ഐഎ ) “ ജില്ലാ സഹകരണ ബാങ്ക് എന്നാൽ ഒരു റവന്യു ജില്ലയിൽ അധികാരിതയുള്ളതും 
പാഥ മിക കാർ ഷിക വായ് പാ സംഘ ങ്ങളും 

അർബൻ 

സഹ ക ര ണ ബാങ്കുകളും അതിന്റെ 
അംഗങ്ങളായിട്ടുള്ളതും , നാമമാത്ര അല്ലെങ്കിൽ അസോസിയറ്റ് അംഗങ്ങൾ ഉൾപ്പടെയുള്ള അതിലെ 
അംഗങ്ങൾക്ക് വായ്പ നൽകുന്നതിലേയ്ക്കായി ഫണ്ട് സ്വരൂപിക്കുക എന്ന പ്രധാന ഉദ്ദേശ്യത്തോടെയുള്ളതും , 
74 എച്ച് വകുപ്പിന്റെ ( 1 ) -ാം ഉപവകുപ്പ് പ്രകാരമോ ( 1 ) ( എ ) ഉപവകുപ്പ് പ്രകാരമോ രജിസ്ട്രാർ ഉത്തരവ് 
പുറ പ്പെ ടു വി ക്കു ന്ന തിന് തൊട്ടു മുമ്പ് ഈ ആക്റ്റിൻ കീഴിൽ നില നി ന്നി രു ന്ന തും , അത്തരം 
ഉത്തരവുകൾ ഹേതുവായി നിലനിൽപ് അവസാനിച്ചതുമായ ഒരു കേന്ദ്രസംഘം എന്നർത്ഥമാകുന്നു ; 

എന്നാൽ , ഒരു ജില്ലാ സഹകരണ ബാങ്കിന്റെ പൊതു യോഗം 14 എ വകു പ്പിൻ കീഴിലുള്ള 
പ്രമേയം പാസ്സാക്കാത്ത പക്ഷം , അത് 2021 - ലെ കേരള സഹകരണ സംഘ ( ഭേദഗതി ) ആക്റ്റിന്റെ 
പ്രാബല്യത്തീയതി മുതൽ രണ്ട് വർഷം വരെയോ അല്ലെങ്കിൽ 74 എച്ച് വകുപ്പിന്റെ ( 1 ) -ാം ഉപവകുപ്പിലെ 
( എ ) , ( ബി ) , ( സി ) ഖണ്ഡങ്ങൾ പ്രകാരം രജിസ്ട്രാർ നടപടി പൂർത്തിയാക്കുന്നതുവരെയോ , ഏതാണോ 
ആദ്യം , അതുവരെ അപ്രകാരം തുടരുന്നതാണ് , ' ; 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


22nd February 2022 


KERALA GAZETTE 


3 


( 


t 


( iii ) ( പി ) ഖണ്ഡത്തിനുശേഷം , താഴെപ്പറയുന്ന ഖണ്ഡങ്ങൾ ചേർക്കേണ്ടതാണ് , അതായത് 

“ ( പിഎ ) “ റിക്രൂട്ട്മെന്റ് കമ്മിറ്റികൾ ” എന്നാൽ ഈ ആക്റ്റിന്റെ 80 ബിബി വകുപ്പ് പ്രകാരം 
രൂപീകരിച്ചിട്ടുള്ള കമ്മിറ്റികൾ എന്നർത്ഥമാകുന്നു ; 

( പിബി ) “ മേഖലാ സഹകരണ ക്ഷീരോൽപാദക യൂണിയൻ ' എന്നാൽ രണ്ടോ അതിലധികമോ 
റവന്യൂ ജില്ലകൾ ഉൾപ്പെടുന്ന പ്രവർത്തനപരിധിയ്ക്കകത്ത് , അതിന്റെ അംഗങ്ങളായി ആനന്ദ് മാതൃകാ 
പ്രാഥമിക ക്ഷീര സഹകരണ സംഘങ്ങൾ ഉള്ളതും , പാലിന്റെയും പാലുൽപ്പന്നങ്ങളുടെയും സംഭരണം , 
സംസ്കരണം , വിപണനം എന്നിവ ഏറ്റെടുക്കുക , സാങ്കേതികവും ധനപരവും ഉൽപ്പാദന സാമഗ്രി 
സഹായം എന്നിവ അതിന്റെ അംഗ സംഘങ്ങൾക്കും ക്ഷീരകർഷകർക്കും പ്രദാനം ചെയ്യുക എന്നത് 
പ്രധാന ഉദ്ദേശ്യമായിട്ടുള്ളതുമായ , ഒരു കേന്ദ്ര സംഘം എന്നതാകുന്നു ' . 

3. 8 എ വകുപ്പിന്റെ ഭേദഗതി . പ്രധാന ആക്റ്റിലെ 8 എ വകുപ്പിൽ , ( 3 ) -ാം ഉപവകുപ്പിന് ശേഷം 
താഴെപ്പറയുന്ന ഉപവകുപ്പ് കൂട്ടിചേർക്കേണ്ടതാണ് , അതായത് : 

" ( 4 ) ഈ ആക്റ്റിലോ , അതിൻ കീഴിൽ ഉണ്ടാക്കിയിട്ടുള്ള ചട്ടങ്ങളിലോ , മേഖലാ സഹകരണ 
ക്ഷീരോൽപ്പാദക യൂണിയന്റെ ബൈലോക ളിലോ എന്തു തന്നെ അടങ്ങിയിരുന്നാലും , ക്രമപ്രകാരം 
തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മാനേജിംഗ് കമ്മിറ്റി ഉള്ളതും മേഖലാ സഹകരണ ക്ഷീരോൽപ്പാദക യൂണിയന്റെ 
പ്രവർത്തനപരിധിയ്ക്കകത്ത് ക്ഷീരസംഭരണത്തിന്റെയും വിൽപനയുടെയും ബിസിനസ്സ് ചെയ്യുന്നതുമായ 
ആനന്ദ് മാതൃക ക്ഷീര സഹകരണ സംഘങ്ങളെ മേഖലാ സഹകരണ ക്ഷീരോൽപാദക യൂണിയന്റെ 
അംഗങ്ങളായി പ്രവേശിപ്പിക്കേണ്ടതാണ് . ' ' , 

4. 16 -ാം വകുപ്പിന്റെ ഭേദഗതി .- ( പധാന ആക്ടിലെ 16 -ാം വകുപ്പിൽ ( 1 ) -ാം ഉപവകുപ്പിന്റെ 
നാലാമത്തെ ക്ലിപ്ത നിബന്ധനയ്ക്കുശേഷം , താഴെപ്പറയുന്ന ക്ലിപ്ത നിബന്ധന കൂട്ടിചേർക്കേണ്ടതാണ് , 
അതായത് : 


“ എന്നിരുന്നാലും ആനന്ദ് മാതൃക ക്ഷീര സഹകരണ സംഘങ്ങളുടെ സംഗതിയിൽ ഒന്നോ 
അതിലധികമോ കറവ പശുക്കളോ എരുമകളോ ഉള്ളതും , സംഘത്തിന്റെ പ്രവർത്തനപരിധിക്കുള്ളിൽ 
താമസിക്കുന്നതും , അല്ലെങ്കിൽ സംഘത്തിന്റെ പ്രവർത്തനപരിധിക്കുള്ളിൽ സ്വന്തം ഭൂമിയിലോ പാട്ട 
ഭൂമിയിലോ ഡയറിഫാമുകൾ നടത്തുന്നതും , ഒരു വർഷത്തിൽ നൂറ്റി ഇരുപത് ദിവസക്കാലയളവിൽ 
തൊണ്ണൂറു ദിവസത്തിൽ കുറയാതെ സംഘത്തിലേയ്ക്ക് പാൽ ഒഴിക്കുന്നതുമായ ക്ഷീര കർഷകരെ 
അല്ലാതെ മറ്റാരെയും അംഗങ്ങളായി ചേർക്കാൻ പാടില്ലാത്തതാകുന്നു . ' ' 

5. 16 ബി എന്ന പുതിയ വകുപ്പ് ചേർക്കൽ .-- പ്രധാന ആക്ടിലെ 16 -ാം വകുപ്പിനുശേഷം , 
താഴെപ്പറയുന്ന വകുപ്പ് ചേർക്കേണ്ടതാണ് , അതായത് : 


'16 ബി ആനന്ദ് മാത്യക ക്ഷീര സഹകരണ സംഘങ്ങളിൽ സജീവ അംഗമായി തുടരുന്നതിനുള്ള 
യോഗ്യത വ്യവസ്ഥകൾ . ( 1 ) ഒരംഗം , -- 


( എ ) തൊട്ടു മുമ്പുള്ള പന്ത്രണ്ട് മാസങ്ങളിൽ നൂറ്റിയെൺപത് ദിവസത്തേക്ക് അഞ്ഞൂറ് 
ലിറ്ററിൽ കുറയാതെ പാൽ സംഘത്തിലേക്ക് ഒഴിക്കാതിരിക്കുകയും ; കൂടാതെ 

( ബി ) സംഘത്തിന്റെ പ്രവർത്തനപരിധിക്കുള്ളിൽ , സ്വന്തം ഭൂമിയിലോ പാട്ടഭൂമിയിലോ 
സ്ഥാപിച്ച കന്നുകാലി ഷെഡിലോ ഫാമിലോ പരിപാലിക്കുന്നതായ , കുറഞ്ഞത് ഒരു കറവ പശുവോ 
എരുമയോ എങ്കിലും അയാൾക്ക് അവൾക്ക് സ്വന്തമായി ഇല്ലാതിരിക്കുകയോ ; 
ചെയ്താൽ അയാൾക്ക് അവൾക്ക് ആനന്ദ് മാതൃക ക്ഷീര സഹ ക ര ണ സംഘത്തിന്റെ സജീവ 

രണ് 
അംഗമായി തുടരുന്നതിന് യോഗ്യതയില്ലാത്തതാകുന്നു . 

( 2 ) ( 1 ) -ാം ഉപവകുപ്പിൽ പരാമർശിച്ചിരിക്കുന്ന ഒരു സജീവ അംഗത്തിന് മാത്രമേ ആനന്ദ് മാതൃക 
ക്ഷീര സഹകരണ സംഘത്തിന്റെ കമ്മിറ്റിയിലെ ഒരു അംഗമാകുവാനും , അത്തരം കമ്മിറ്റിയിലെ ഒരു 
അംഗമായി തുടരുവാനും സാധിക്കുകയുള്ളു . ' ' . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4 


KERALA GAZETTE 


Part I -Section ( iii ) 


6. 28 -ാം വകുപ്പിന്റെ ഭേദഗതി . - പ്രധാന ആക്ടിലെ 28 -ാം വകുപ്പിൽ ( 5 ) -ാം ഉപവകുപ്പിനുശേഷം 
താഴെപ്പറയുന്ന ഉപവകുപ്പുകൾ കൂട്ടിചേർക്കേണ്ടതാണ് , അതായത് : 


സഹ ക ര ണ 


“ ( 6 ) ഈ ആക്റ്റിലോ , അതിൻ കീഴിൽ ഉണ്ടാക്കിയ ചട്ടങ്ങളിലോ , ഒരു മേഖലാ സഹകരണ 
ക്ഷീരോൽപ്പാദക യൂണിയന്റെ ബൈലോകളിലോ , തത്സമയം പ്രാബല്യത്തിലുള്ള മറ്റേതെങ്കിലും നിയമത്തിലോ , 
ഏതെ ങ്കിലും കോട തി യു ടെയോ ടബ്ര ണ ലി ന്റെ യോ വിധി ന്യാ യ ത്തിലോ ഡികി യിലോ 
ഉത്തരവുകളിലോ എന്തുതന്നെ അടങ്ങിയിരുന്നാലും , മേഖലാ സഹകരണ ക്ഷീരോൽപ്പാദക യൂണിയന്റെ 
അംഗമായിരിക്കുന്ന ആനന്ദ് മാതൃക ക്ഷീര സഹകരണ സംഘത്തിന്റെ യാതൊരു പ്രസിഡന്റിനും മൂന്നു 
തവണയോ , അല്ലെങ്കിൽ പതിനഞ്ച് വർഷമോ , ഏതാണോ അധികം , അതിൽ കൂടുതൽ കാലം , മേഖലാ 
സഹകരണ ക്ഷീരോൽപ്പാദക യൂണിയന്റെ കമ്മിറ്റി യിലെ അംഗമായി പദവി വഹിക്കുന്ന തി നുള്ള 
അർഹതയില്ലാത്തതാകുന്നു . 

എന്നാൽ 2021 - ലെ കേരള സഹകരണ സംഘ ( ഭേദഗതി ) ആക്റ്റിന്റെ പ്രാരംഭ തീയതിയിൽ 
മേഖലാ സഹകരണ ക്ഷീരോൽപ്പാദക യൂണിയന്റെ കമ്മിറ്റിയിലെ അംഗമെന്ന ഔദ്യോഗിക പദവി 
വഹിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അവരുടെ പ്രഥമ കാലാവധിയായ അഞ്ച് വർഷം പൂർത്തിയാകുന്നതുവരെ 
ഈ ഉപവകുപ്പിലെ വ്യവസ്ഥകൾ ബാധകമാകുന്നതല്ല . 

എന്നുമാത്രമല്ല പ്രഥമകാലാവധിയായ അഞ്ച് വർഷത്തിനപ്പുറം കാലാവധി നീട്ടിക്കിട്ടിയ കമ്മിറ്റി 
അംഗങ്ങൾക്ക് മേൽപ്പറഞ്ഞ ക്ലിപ്തനിബന്ധനയിലെ വ്യവസ്ഥകൾ ബാധകമാകുന്നതല്ല . 

( 7 ) ഈ ആക്റ്റി ലോ , അതിൻ കീ ഴി ൽ ഉണ്ടാക്കിയ ചട്ട ങ്ങ ളി ലോ , മേഖലാ 
ക്ഷീരോൽപ്പാദക യൂണിയന്റെ ബൈലോകളിലോ , തത്സമയം പ്രാബല്യത്തിലുള്ള മറ്റേതെങ്കിലും നിയമത്തിലോ , 
ഏതെങ്കിലും കോടതിയുടെയോ ട്രൈബ്യൂണലിന്റെയോ വിധിന്യായത്തിലോ ഡിക്രിയിലോ ഉത്തരവുകളിലോ 
എന്തുതന്നെ അടങ്ങിയിരുന്നാലും , മേഖലാ സഹകരണ ക്ഷീരോല്പാദക യൂണിയനിൽ അംഗമായിട്ടുള്ള 
ആനന്ദ് മാതൃക ക്ഷീര സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റിന് , അയാൾ അവൾ ഉൾപ്പെടുന്ന ആനന്ദ് 
മാതൃക ക്ഷീര സഹകരണ സംഘം താഴെപ്പറയുന്ന നിബന്ധനകൾ പാലിക്കുന്നുവെങ്കിൽ മാത്രമേ 

സഹ ക രണ ക്ഷീരോൽപ്പാദക യൂണിയന്റെ കമ്മിറ്റി യി ലേ ക്കുള്ള തിര ഞെഞ്ഞെ ടു പ്പിൽ 
മൽസരിക്കുന്നതിനും മേഖലാ സഹകരണ ക്ഷീരോൽപ്പാദക യൂണിയന്റെ കമ്മിറ്റിയിലെ അംഗമെന്ന 
നിലയിൽ ഔദ്യോഗിക പദവി വഹിക്കുന്നതിനും അർഹത ഉണ്ടായിരിക്കുകയുള്ളു , അതായത് : 

( എ ) ഒടുവിലായി നടത്തിയ ഓഡിറ്റിൽ സംഘത്തിനെ , നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ള പ്രകാരമുള്ള , 
ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ എയിലോ ബിയിലോ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ; കൂടാതെ 

( ബി ) മേഖലാ സഹകരണ ക്ഷീരോൽപ്പാദക യൂണിയന്റെ കമ്മിറ്റി നിശ്ചയിച്ചിട്ടുള്ള കുറഞ്ഞ 
അള വിനു വിധേ യ മാ യി , സംഘം സംഭരിച്ച് ഒന്നിച്ചു ചേർത്ത പാൽ മേഖല സഹ ക രണ 
ക്ഷീരോൽപ്പാദക യൂണിയന് നൽകിയിട്ടുണ്ടെങ്കിൽ : 

എന്നാൽ ദീർഘകാല നിഷ്ക്രിയത്വത്തിനുശേഷം പുനഃരുജ്ജീവിപ്പിക്കപ്പെട്ട അംഗസംഘങ്ങൾക്ക് 
സംഘം പുനഃ പ്രവർത്തനം തുടങ്ങിയ തീയതി മുതലും , ആനന്ദ് മാതൃകയിലേക്ക് ബൈലാ ഭേദഗതി 
ചെയ്ത് പ്രാഥമിക ക്ഷീര സഹകരണ സംഘങ്ങൾക്ക് ഭേദഗതി ചെയ്ത ബൈലാ രജിസ്റ്റർ ചെയ്ത 
തീയതി മുതലും രണ്ടു വർഷത്തേക്ക് ഈ ഉപവകുപ്പിലെ വ്യവസ്ഥകൾ ബാധകമാകുന്നതല്ല . 

( 8 ) ഈ ആക്റ്റി ലോ , അതിൻകീ ഴി ൽ ഉണ്ടാക്കിയ ചട്ട ങ്ങ ളി ലോ , മേഖലാ 
ക്ഷീരോൽപ്പാദക യൂണിയന്റെ ബൈലോകളിലോ , തത്സമയം പ്രാബല്യത്തിലുള്ള മറ്റേതെങ്കിലും നിയമത്തിലോ , 
ഏതെങ്കിലും കോടതിയുടെയോ ട്രൈബ്യൂണലിന്റെയോ വിധിന്യായത്തിലോ ഡികിയിലോ ഉത്തരവുകളിലോ 
എന്തു തന്ന അട ങ്ങി യി രു ന്നാലും 

ക്ഷീരോൽപ്പാ ദക യൂണി തന്റെ 
പൊതു യോഗ ങ്ങ ളിൽ പങ്കെടുക്കു ന്ന തിനും മാനേജിംഗ് കമ്മിറ്റി യി ലേ ക്കുള്ള തിര ഞ്ഞെ ടു പ്പിൽ 
മത്സരിക്കാനുമുള്ള അംഗമായ ആനന്ദ് മാതൃക ക്ഷീര സഹകരണ സംഘത്തിന്റെ പ്രതിനിധി , അംഗമായ 
ആനന്ദ് മാതൃക ക്ഷീര സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റ് മാത്രമായിരിക്കും . ” . 


മഖലാ 


അംഗ 


സഹ ക രണ 


മഖലാ 


സഹ ക ര ണ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


22nd February 2022 


KERALA GAZETTE 


5 


7. 28 എബി വകുപ്പിന്റെ ഭേദഗതി . - പ്രധാന ആക്ടിലെ 28 എബി വകുപ്പിൽ ( 2 ) -ാം ഉപവകുപ്പിനുശേഷം , 
താഴെപ്പറയുന്ന ഉപവകുപ്പുകൾ കൂട്ടിചേർക്കേണ്ടതാണ് , അതായത് : 


ണ 


സഹ ക രണ 


“ ( 3 ) ഈ ആക്റ്റി ലോ , അ തിൻ കീഴിൽ ഉണ്ടാക്കി യ ചട്ട ങ്ങളിലോ , മേഖലാ സഹകരണ 
ക്ഷീരോല്പാദക യൂണിയന്റെ ബെലോകളിലോ , തത്സമയം പ്രാബല്യത്തിലുള്ള മറ്റേതെങ്കിലും നിയമത്തിലോ , 
ഏതെ ങ്കിലും കോട തി യു ടെയോ ടബ ണ ലി ന്റെയോ വിധി ന്യാ യ ത്തിലോ ഡികി യിലോ 
ഉത്തരവുകളിലോ എന്തുതന്നെ അടങ്ങിയിരുന്നാലും , ആനന്ദ് മാതൃക ക്ഷീര സഹകരണ സംഘത്തിന്റെ 
യാതൊരു പ്രസിഡന്റിനും മേഖലാ സഹകരണ ക്ഷീരോല്പാദക യൂണിയന്റെ പ്രസിഡന്റ് അല്ലെങ്കിൽ 
ചെയർ മാൻ ആയി തുടർച്ച യായി രണ്ടു തവ ണ യിൽ കൂടു തൽ , പൂർണ്ണ മായോ ഭാഗിക മായോ , 
ഔദ്യോഗിക പദവി വഹിക്കുന്നതിന് അർഹതയുണ്ടായിരിക്കുന്നതല്ല . 

( 4 ) ഈ ആക്റ്റി ലോ , അതിൻകീ ഴി ൽ ഉണ്ടാക്കിയ ചട്ട ങ്ങ ളി ലോ , മേഖലാ 
ക്ഷീരോൽപാദക യൂണിയന്റെ ബൈലോകളിലോ , തത്സമയം പ്രാബല്യത്തിലുള്ള മറ്റേതെങ്കിലും നിയമത്തിലോ , 
ഏതെങ്കിലും കോടതിയുടെയോ ട്രൈബ്യൂണലിന്റെയോ വിധിന്യായത്തിലോ ഡിക്രിയിലോ ഉത്തരവുകളിലോ 
എന്തുതന്നെ അടങ്ങിയിരുന്നാലും , ആനന്ദ് മാതൃക ക്ഷീര സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റാ 
വൈസ് പ്രസിഡന്റോ വനിതാ അംഗങ്ങൾ ആയിരിക്കേണ്ടതാണ് .. 

8. 64 -ാം വകുപ്പിന്റെ ഭേദഗതി . പ്രധാന ആക്ടിലെ 64 -ാം വകുപ്പിൽ ( 12 ) -ാം ഉപവകുപ്പിനുശേഷം 
താഴെപ്പറയുന്ന ഉപവകുപ്പ് ചേർക്കേണ്ടതാണ് , അതായത് : 

“ ( 13 ) ഈ ആക്റ്റിലോ , അതിൻ കീഴിൽ ഉണ്ടാക്കിയിട്ടുള്ള ചട്ടങ്ങളിലോ മേഖലാ സഹകരണ 
ക്ഷീരോൽപ്പാദക യൂണിയന്റെയും അതിന്റെ അപ്പെക്സസ് സംഘത്തിന്റെയും ബൈലോകളിലോ എന്തുതന്നെ 
അടങ്ങിയിരുന്നാലും , അപ്പെക്സ് സംഘം ശുപാർശ ചെയ്തതും , ക്ഷീര സഹകരണ സംഘത്തിന്റെ 
ഫംഗ്ഷണൽ രജിസ്ട്രാർ അംഗീകരിച്ചതും ക്ഷീര വ്യവസായത്തിൽ മതിയായ മുൻപരിചയം ഉള്ളതുമായ 
ആൾ ആളുകളുടെ പാനലിൽ നിന്നുള്ള ആളെ ആളുകളെ നിയോഗിച്ചു കൊണ്ട് , നിർണ്ണയിക്കപ്പെട്ട 
രീതിയിൽ , ഓരോ സാമ്പത്തിക വർഷത്തിലും മേഖലാ സഹകരണ ക്ഷീരോൽപാദക യൂണിയന്റെയും 
അതിന്റെ അപ്പെക്സ് സംഘത്തിന്റെയും ആന്വൽ പെർഫോമൻസ് ആഡിറ്റ് നടത്തേണ്ടതാണ് . ' . 
9. 74 എച്ച് വകുപ്പിന്റെ ഭേദഗതി . പ്രധാന ആക്ടിലെ 74 എച്ച് വകുപ്പിൽ , 

( i ) ( 1 ) -ാം ഉപവകുപ്പിൽ താഴെപ്പറയുന്ന ഖണ്ഡങ്ങൾ അവസാനമായി കൂട്ടിചേർക്കേണ്ടതാണ് , 
അതായത് : 


“ ( എ ) ഒരു ജില്ലാ സഹകരണ ബാങ്കിന്റെ പൊതുയോഗം 14 എ വകുപ്പിൻ കീഴിലുള്ള പ്രമേയം 
പാസാക്കിയിട്ടില്ലായെങ്കിൽ , പൊതുതാല്പര്യാർത്ഥം രജിസ്ട്രാർക്ക് , റിസർവ് ബാങ്ക് ഓഫ് ഇൻഡ്യയുമായി 
കൂടിയാലോചിച്ച ശേഷം , അത്തരം ജില്ലാ സഹകരണ ബാങ്കിനെ കേരള സംസ്ഥാന സഹകരണ 
ബാങ്കുമായി ലയിപ്പിച്ചു കൊണ്ട് ഉത്തര വാകാവുന്നതാണ് . ഈ ഖണ്ഡത്തിൻ കീഴിലുള്ള യാതൊരു 
ഉത്തരവും , - 

( i ) നിർദ്ദിഷ്ട ലയന ഉത്ത ര വിന്റെ ഒരു പകർപ്പ് ബന്ധ പ്പെട്ട അംഗ സം ഘ ത്തിനോ 
അംഗസംഘങ്ങൾക്കോ അവയുടെ ആക്ഷേപങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കുമായി , രജിസ്റ്റർ ചെയ്ത തപാലായി 
അയച്ചു കൊടുക്കുകയും കൂടാതെ സംഘം സ്ഥിതി ചെയ്യുന്ന ജില്ലയിൽ വ്യാപകമായി പ്രചാരമുള്ള 
തദ്ദേശീയ ഭാഷയിലുള്ള രണ്ട് ദിനപ്രതങ്ങളിൽ അത് പ്രസിദ്ധീകരിക്കുകയും ; 

( ii ) ബന്ധപ്പെട്ട സംഘത്തിൽ നിന്നോ സംഘങ്ങളിൽ നിന്നോ അത്തരം സംഘത്തിന്റെയോ 
സംഘങ്ങളുടെയോ ഏതെങ്കിലും അംഗത്തിൽ നിന്നോ ക്രെഡിറ്ററിൽ നിന്നോ , രജിസ്ട്രാർ ഇതിലേയ്ക്കായി 
വി നിർദ്ദേശിക്കാവു ന്നതും നിർദ്ദിഷ്ട ലയന ഉത്തരവ് പോസ്റ്റ് ചെയ്ത തീയതി മുതൽ പതിനഞ്ച് 
ദിവസത്തിൽ കുറയാത്തതുമായ കാലാവധിക്കുള്ളിൽ , ലഭിച്ച ആക്ഷേപങ്ങൾ നിർദ്ദേശങ്ങൾ , എന്തെങ്കിലും 
ഉണ്ടെങ്കിൽ , രജിസ്ട്രാർ പരിഗണിക്കുകയും , 
ചെയ്തിട്ടില്ലായെങ്കിൽ , പാസാക്കാൻ പാടില്ലാത്തതാകുന്നു ; 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6 


KERALA GAZETTE 


Part I -Section ( iii ) 


( ബി ) ( എ ) ഖണ്ഡത്തിന്റെ ( ii ) -ാം ഉപ ഖണ്ഡ ത്തിൽ പരാമർശിച്ചിട്ടുള്ള ആക്ഷേ പ ങ്ങളും 
നിർദ്ദേശങ്ങളും പരിഗണിച്ചശേഷം രജിസ്ട്രാർക്ക് നിർദ്ദിഷ്ട ഉത്തരവിൽ അദ്ദേഹത്തിന് , ഉചിതമെന്ന് 
കരുതുന്ന , അപ്രകാരമുള്ള ഭേദപ്പെടുത്തലുകൾ വരുത്താവു ന്നതും , കൂടാതെ ആ ഉത്തരവിൽ അത് 
നടപ്പിൽ വരുത്തുന്നതിന് ആവശ്യമെന്ന് രജിസ്ട്രാർ കരുതുന്ന അത്തരം ആനുഷംഗികവും തജ്ജന്യവും 
അനുബന്ധവു മായ വ്യവസ്ഥകൾ അടങ്ങിയിരിക്കേണ്ടതുമാണ് ; 

( സി ) ( ബി ) ഖണ്ഡത്തിന് കീഴിലുള്ള നിർദ്ദിഷ്ട ഉത്തരവിനെ എതിർക്കുന്ന ഒരു അംഗത്തിനോ 
കഡിറ്റർക്കോ , ഏത് സംഘ ത്തിലാണോ അയാളുടെ ഓഹരിയോ നിക്ഷേപമോ കുടിശ്ശിക യായ 
വായ് പയോ നില നിൽക്കു ന്നത് , ആ സംഘ ത്തിൽ , അപ കാ ര മുള്ള ഉത്തരവ് മുതൽ മുപ്പത് 
ദിവസക്കാലാവധിക്കുള്ളിൽ അപേക്ഷ നൽകിക്കൊണ്ട് , അയാളുടെ ഓഹരിയും നിക്ഷേപവും ഓഹരിയോ 
നിക്ഷേപമോ , അതതു സംഗതി പോലെ , പിൻവലിക്കുകയോ അടച്ച് തീർക്കുകയോ ചെയ്യുന്നതിന് 
സ്വാതന്ത്ര്യമുണ്ടായിരിക്കുന്നതാണ് ; 

( ഡി ) ലയനത്തോടെ , ഈ അദ്ധ്യായത്തിലെ പ്രസക്തമായ മറ്റെല്ലാ വ്യവസ്ഥകളും അനുയോജ്യമായ 
മാറ്റങ്ങളോടെ , ഖണ്ഡം ( എ ) -ക്ക് കീഴിൽ ലയിപ്പിക്കപ്പെട്ട സ്ഥാപനങ്ങൾക്ക് ബാധകമായിരിക്കുന്നതാണ് . ' ; 
( ii ) ( 1 ) -ാം ഉപവകുപ്പിനുശേഷം താഴെപ്പറയുന്ന ഉപവകുപ്പ് കൂട്ടിച്ചേർക്കേണ്ടതാണ് , അതായത് 

“ ( 1 ) ( 1 ) ( എ ) ഉപവകുപ്പിൻകീഴിൽ , രജിസ്ട്രാർ ലയന ഉത്തരവ് പാസാക്കുന്ന തീയതിയിലും 
അന്നു മു തലും , ലയന ഉത്ത ര വിന് തൊട്ടു മുമ്പായി നിലകൊണ്ട ( പകാര മുള്ള , ജില്ലാ സഹകരണ 
ബാങ്കിന്റെ എല്ലാ ആസ്തി ബാദ്ധ്യതകളും , യാതൊരു തുടർനടപടിയോ ഇൻസ്ട്രമെന്റോ കരണമോ 
ഇല്ലാതെ കേരള സംസ്ഥാന സഹകരണ ബാങ്കിലേയ്ക്ക് മാറ്റപ്പെടുകയും നിക്ഷിപ്തമാക്കപ്പെടുകയും 
ചെയ്യുന്നതാണ് . ' ' . 

10. 80 ബിബി എന്ന പൂതിയ വകുപ്പ് ചേർക്കൽ , പ്രധാന ആക്ടിലെ 80 ബി വകുപ്പിനുശേഷം 
താഴെപ്പറയുന്ന വകുപ്പ് ചേർക്കേണ്ടതാണ് , അതായത് 

“ 80 ബിബി . മേഖലാ സഹകരണ ക്ഷീരോൽപാദക യൂണിയനിലെ നിയമനങ്ങൾക്കായുള്ള 
റിക്രൂട്ട്മെന്റ് കമ്മിറ്റികൾ .- ( 1 ) ഈ ആക്റ്റിലോ അതിൻ കീഴിൽ ഉണ്ടാക്കിയ ചട്ടങ്ങളിലോ എന്തുതന്നെ 
അടങ്ങിയിരുന്നാലും , സർക്കാർ ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ , റിക്രൂട്ട്മെന്റ് കമ്മിറ്റികൾ രൂപീകരിക്കേണ്ടതും 
അവ മേഖലാ സഹകരണ ക്ഷീരോൽപാദക യൂണിയനിലെ എല്ലാ സ്ഥിര ജീവനക്കാരുടെയും മുഴുവൻ 
സെലക്ഷൻ പ്രകിയകൾക്കും നിയമന പ്രക്രിയകൾക്കും അധികാരമുള്ള കമ്മിറ്റികളായിരിക്കുന്നതുമാണ് . 

( 2 ) മാനേജിംഗ് ഡയറക്ടർ ഒഴികെ യുള്ള എല്ലാ ജീവനക്കാരുടെയും സെലക്ഷൻ പ്രകിയ 
ഏറ്റെടുക്കുന്ന തിനുവേണ്ടിയുള്ള റിക്രൂട്ട്മെന്റ് കമ്മിറ്റിയിൽ എട്ടിൽ അധികരിക്കാത്ത അംഗങ്ങൾ 
അടങ്ങിയിരിക്കേണ്ടതാണ് . ക്ഷീര വികസന വകുപ്പിന്റെ ചുമതലയുള്ള ഗവൺമെന്റ് സെക്രട്ടറി കമ്മിറ്റിയുടെ 
ചെയർമാനും , സർക്കാർ നിയമിച്ച , മേഖലാ സഹകരണ ക്ഷീരോൽപാദക യൂണിയന്റെ അപ്പെക്സ് 
ബോഡിയുടെ , മാനേജിംഗ് ഡയറക്ടർ കമ്മിറ്റിയുടെ കൺവീനറും ആയിരിക്കുന്നതാണ് . മറ്റ് അംഗങ്ങൾ 
താഴെപ്പറയും പ്രകാരമായിരിക്കുന്നതാണ് , അതായത് , 


( i ) രജിസ്ട്രാർ ( ഡയറി സഹകരണ സംഘങ്ങൾ ) ; 


( i ) അപ്പെക്സ് സംഘത്തിന്റെ ചെയർമാൻ ; 
( ii ) ജോയിന്റ് ഡയറക്ടർ ( ജനറൽ ) , ക്ഷീര വികസന വകുപ്പ് അല്ലെങ്കിൽ ജോയിന്റ് 

സെകട്ടറി , ക്ഷീര വികസന വകുപ്പ് , കേരള സർക്കാർ ; 
( iv ) സർക്കാർ നാമ നിർദ്ദേശം ചെയ് ത , ക്ഷീര വ്യവ സാ യ ത്തിൽ നിന്നുള്ള ഒരു 

വിദഗ്ദ്ധൻ ; 


( v ) മേഖലാ സഹകരണ ക്ഷീരോൽപ്പാദക യൂണിയന്റെ ചെയർമാൻ ; 
( i ) മേഖലാ സഹകരണ ക്ഷീരോൽപ്പാദക യൂണിയന്റെ മാനേജിംഗ് ഡയറക്ടർ . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


22nd February 2022 


KERALA GAZETTE 


7 


( 3 ) മേഖലാ സഹകരണ ക്ഷീരോൽപ്പാദക യൂണിയനിലെ ചീഫ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ 
മാനേജിംഗ് ഡയറക്ടറെ തെരഞ്ഞെടുക്കുന്നതിനുള്ള റിക്രൂട്ട്മെന്റ് കമ്മിറ്റിയിൽ നാലിൽ അധികരിക്കാത്ത 
അംഗങ്ങൾ അടങ്ങിയി രി ക്കേ ണ്ട താ ണ് . ക്ഷീര വികസന വകുപ്പിന്റെ ചുമതലയുള്ള ഗവൺമെന്റ് 
സെക്രട്ടറി കമ്മിറ്റിയുടെ ചെയർമാനും മേഖലാ സഹകരണ ക്ഷീരോൽപ്പാദക യൂണിയന്റെ ചെയർമാൻ 
കമ്മിറ്റിയുടെ കൺവീനറുമായിരിക്കുന്നതാണ് . അപ്പെക്സ് സംഘത്തിന്റെ മാനേജിംഗ് ഡയറക്ടറും 
സർക്കാർ നാമനിർദ്ദേശം ചെയ്ത ക്ഷീര വ്യവസായത്തിൽ നിന്നുള്ള ഒരു വിദഗ്ദ്ധനും ആയിരിക്കും മറ്റ് 
അംഗങ്ങൾ . ' ' , 


11 . 


സംഘ ( ഭേദഗതി ) ഓർഡിനൻസ് 


റദ്ദാക്കലൂം ഒഴിവാക്കലൂം .- ( 1 ) 2021 - ലെ കേരള സഹകരണ 
( 2021 - ലെ 117 ) ഇതിനാൽ റദ്ദാക്കിയിരിക്കുന്നു . 


( 2 ) അങ്ങനെ റദ്ദാക്കി യി രു ന്നാൽത്തന്നെയും , പ്രസ്തുത ഓർഡിനൻസ് പ്രകാരം ഭേദഗതി 
ചെയ്യപ്പെട്ട പ്രധാന ആക്സിൻ കീഴിൽ ചെയ്തതോ ചെയ്തതായി കരുതപ്പെടുന്നതോ ആയ ഏതെങ്കിലും 
കാര്യമോ എടുത്തതോ എടുത്തതായി കരുതപ്പെടുന്നതോ ആയ ഏതെങ്കിലും നടപടിയോ , ഈ ആക്റ്റ് 
പകാരം ഭേദ ഗതി ചെയ്യ പ്പെട്ട പ്രധാന ആക്റ്റിൻ കീഴിൽ ചെയ് ത തായോ എടു ത്ത തായോ 
കരുതപ്പെടേണ്ടതാണ് . 


( ശരിത്തർജ്ജമ ) 


എസ് . സന്ധ്യ , 
അഡീഷണൽ നിയമ സെക്രട്ടറി . 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 2022 . 


Digitally signed by Salim A 
Date : 2022.02.22 02:30:26 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


